Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


17 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
| 2012 നവംബർ 6 


Vol . I 


No. 1 മാ 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 


നമ്പർ 


15th Karthika 1934 
| 1934 കാർത്തികം 15 


PART III 


Stores Purchase 


Industrial Training Department 


TENDER NOTICE 


No. A7 -2041 /11 , 


| 16th October 2012 . 


Sealed competitive tenders are invited for the 
maintenance and repair of Yorco AC Plant of MRAC 
Trade of ITI, Attingal. 


Cost of tender form : 

Original - " 400 + 4 % VAT. 

Duplicate = 200 + 4 % VAT. 
Last date and time of sale of tender form 
26 -11 - 2012 , 12 Noon . 

Last date and time of receipt of sealed tender 
26-11- 2012, 2 p. m . 

Date and time of opening of sealed tender 
26 -11- 2012, 3 p . m . 


ദർഘാസ് ഫോറത്തിന് നിശ്ചിത വില ( 416 ) അടച്ച് 
അപേക്ഷിക്കേണ്ടതാണ്. വില പ്രിൻസിപ്പാളിന്റെ പേരിൽ മണി 
ഓർഡർ ആയും അയയ്ക്കാവുന്നതാണ്. ഡാഫ്റ്റ്, ചെക്ക്, 
പോസ്റ്റൽ ഓർഡർ എന്നീ രീതികളിൽ ദർഘാസ് വില സ്വീകരി 
ക്കുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാവുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ നിശ്ചിത തുക 
( 208) അടച്ച് ആവശ്യപ്പെടാവുന്നതാണ്. ദർഘാസ് വിലയായി 
അടച്ച തുക യാതൊരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. 
പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം രേഖപ്പെടുത്തുന്ന മൊത്തം വില 
യുടെ 1 % തുക ഇ . എം . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ത്തിൽ കൊടുത്തിട്ടുള്ള കരാർ 
- മാതൃകയിൽ 100 - ന്റെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ 
കരാർ ഒപ്പിട്ട് ദർഘാ സി നൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും കാരണം കൂടാതെ നിരസി 
ക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 

LIST OF ITEMS 


- St. 


Details of Items 


- No . 


The cost of tender form will be accepted only by 
Cash or Money Order. The tender should be superscribed 
with tender number, date addressed to the Principal, ITI, 
Attingal, Pin -695 101 . Late tenders will not be accepted . 
1 % of the total cost should be enclosed as Earnest 
Money Deposit. The tender in original should be 
accompanied with preliminary agreement in Kerala Stamp 
Paper Worth | 100 otherwise the tender will not be 
considered . Validity period of price quoted should be 
3 months from the date of opening of the tender, 
otherwise will be rejected . Stamp Paper will be forwarded 
to the firm outside Kerala if required, by remitting " 125 
separately by Money Order. Tender forms are not 
transferable. The form can be had on payment of - 25 % 
of the cost of form to the firms having SSI Registration . 
Further details if necessary, please contact to the above 
mentioned address during working hours. 


4 


വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തി 
ക്കുന്ന ഐ . ടി. ഐ ., ആറ്റിങ്ങലിലെ എം . ആർ. എ . സി . 

ഡിലെ യോർക്കോ എ . സി . പ്ലാന്റിന്റെ മെയിന്റനൻസും 
റിപ്പയറിംഗും ചെയ്യുവാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Supply and installation of 5TR Thermostatic 
expansion valve . 
Supply and installation of expansion tank 
for 5TR chilled water plant. 
Rewiring of panel board including supply 
and installatation of defective meters , 
contactors controls like thermostat, AFT , 
LP /HP switch indicate lamps. 
Reinstallation of 3 HP chilled water pump 
with necessary GI pipe connections including 
insulating chilled water pipes and chiller 
with 15mm . thick rubber nitrite insulation . 
Fabrication and fixing wall bracket for 5TR 
AHU and installation of AHU including 
supply and installation of air filter for 5TR 
AHU . 
Painting of condenser and AHU . 
Pressure testing of 5TR chilled water plant 
including arresting of leak if any supply and 
charging of R - 22 Refrigerant. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- - 400 + 4 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ്- 200 + 4 % വാറ്റ്. 


( 


- ദർഘാസ് വിൽപ്പനയുടെ അ വ സാന തീയ തിയും 
സമയവും- 26 - 11 -2012, 12 മണി. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 26 - 11- 2012 , 2 മണി. 


Industrial Training Institute , 
Attingal. 


( Sd.) 
Principal. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 26 -11-2012 , 
3 മണി. 

- ദർഘാസുകളുടെ കവറിനു പുറത്ത് ദർഘാസ് നമ്പരും 
തീയതിയും എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 

ഐ . ടി. ഐ ., ആറ്റിങ്ങൽ എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. താമസിച്ചുവരുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസുകൾ നിശ്ചയിച്ച സമയത്ത് 
അപ്പോൾ ഹാജരായിരിക്കുന്ന ദർഘാസുകാരുടേയോ അവർ 
ചുമ ത ല പ്പെ ടു ത്തി യി രി ക്കുന്ന പതി നി ധി ക ളു ടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


